| Reg . No . രജി. നമ്പർ 
KL / TV ( N ) /12/ 2009 - 2011 


सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2011 


GOVERN 


കര 


ള സർക്ക 


NMENT OF 


ാർ 
KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


Vol. LVI 


No . 


THIRUVANANTHAPURAM , TUESDAY 
- തിരുവനന്തപുരം, ചൊവ്വ 


8th March 2011 

| 2011 മാർച്ച് 8 
| 17th Phalguna 1932 
1932 ഫാൽഗുനം 17 


വാല്യം 56 


നമ്പർ 


PART III 
Stores Purchase 


Medical Education Department 
TENDER NOTICES 

(1) 

| [ No. 137/2010 ] 
No. C8- 9825/2011/ MCT. - 1st February 2011 . 


is sent by way of Money Order in favour of the Principal, 
Medical College , Thiruvananthapuram, Kerala State , 
Pin -695 011. Money Order should reach this office on or 
before 25 - 1 - 2011 . No other forms of remittance will be 
accepted . 


Sealed competitive tenders in the form prescribed are 
invited for the supply of the following items requried for 
the Dermatology and Venereology (MCH ) Department of 
Medical College , Thiruvananthapuram . 

Tender should be superscribed tender numbers and 
addressed to the Principal, Medical College , 
Thiruvananthapuram, Pin - 695 011. Details can be had from 
this Office on working hours till 3. 30 p .m . 
Cost of tender form (inclusive of VAT ): 

Orginal - 416 . 

Duplicate - 208. 
Last date and time for sale of tender form 
14-3 -2011, 3 p . m . 

Last date and time of receipt of tender form 
15 -3 -2011 2 .30 p. m . 

- Date and time of opening tender - 15 - 3 - 2011 , 
3 .30 p . m . 

Tender form will be sent through post if required 
provided due amount with sufficient postage charge ( 50) 


- തിരു വ ന ന്ത പുരം മെഡിക്കൽ കോളേജിലെ 
ഡെർമറ്റോളജി ആന്റ് വെനറോളജി ഡിപ്പാർട്ടുമെന്റിലേക്ക് 
ആ വശ്യമായ താഴെ പ്പറയുന്ന സാധ ന ങ്ങൾ വിതരണം 
ചെയ്യാൻ തയ്യാറുള്ള വ രിൽ നിന്നും നിശ്ചിത ഫോമിലുള്ള 
മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
ദർഘാസ് ഫോറത്തിന്റെ വില ( നികുതി സഹിതം); 

ഒറിജിനൽ - 416 . 

ഡ്യൂപ്ലിക്കേറ്റ് - 208 . 
- ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും - 14 -3 - 2011, 3 മണി. 


- ദർഘാസ് ഫോറം സ്വീക രി ക്കുന്ന അ വ സാ ന 
തീയതിയും സമയവും 15 -3 - 2011 , 2.30 മണി. 

- ദ ർ ഘാസ് തുറക്കുന്ന തീയതിയും സമയവും 
15 -3 - 2011, 3.30 മണി. 

ദർഘാസ് ഫോറം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് 
പ്രിൻസിപ്പാളിന്റെ ഓഫീസിൽ നിന്നും പ്രവൃത്തി ദിവസങ്ങളിൽ 
വൈകുന്നേരം 3.30 വരെ ലഭ്യമാണ്. തപാൽ മാർഗ്ഗം ഫോറം 
ആവശ്യമുള്ളവർ ഫോറത്തിന്റെ വിലയോടൊപ്പം 50 


Last date and time for sale of tender form 
14- 3 - 2011 , 3 p. m . 


Last date and time of receipt of tender form 
15- 3- 2011, 2.30 p . m . 


അധികം ചേർത്ത് (തപാൽ ചാർജ്) മണിയോർഡറായി 
പ്രിൻസിപ്പാൾ, മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം- 11 എന്ന 
വിലാസത്തിൽ അപേക്ഷിക്കേണ്ടതാണ്. മണിയോർഡറുകൾ 
8-3- 2011, 3 മണിക്ക് മുമ്പായി ഈ ഓഫീസിൽ ലഭിച്ചിരിക്കണം. 
തപാലിൽ ആവശ്യപ്പെടുന്നവർ മണിയോർഡർ മുഖാന്തിരം 
മാത്രമേ പണം അയയ്ക്കാൻ പാടുള്ളു. ഫോറത്തോടൊപ്പം 
മുദ പ്പ ത ങ്ങ ളോ മറ്റേ തെ ങ്കിലും ഡോക മെന്റു കളോ 
അയയ്ക്കുവാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ളതും മേൽവിലാസം 
ദർഘാസ് നമ്പരും വ്യക്തമായി രേഖപ്പെടുത്താത്തതും താമസിച്ച് 
ലഭിക്കുന്നതുമായ മണിയോർഡറുകൾ നിരസിക്കുന്നതാണ്. 
കൂടുതൽ വിവരങ്ങൾ ഈ ആഫീസിൽ നിന്നും പ്രവൃത്തി 
ദിവസങ്ങളിൽ ലഭ്യമാണ്. 


Date and time of opening of tender — 15 - 3 - 2011, 
3 . 30 p . m . 


Tender form will be sent through post if required 
provided due amount with sufficient postage ( 50 ) is sent 
by way of Money Order in favour of the Principal, 
Medical College, Thiruvananthapuram , Kerala State, Pin 
695 011 . Money Order should reach this office on or 
before 5 -3- 2011, 3 p. m . No other forms of remittance will 
be accepted . 


LIST OF ITEMS 


Sl. 


Name of Equipment 


Quantity 


No. 


തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മെഡിസിൻ 
വകുപ്പിലെ ഫാർമസ്യൂട്ടിക്കൽ സയൻസസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് 
ആവശ്യമായ ബുക്ക്സ് വിതരണം ചെയ്യുന്നതിന് മുദ്രവച്ച 
ദർഘാസുകൾ നിശ്ചിത തീയതിക്കു മുമ്പ് പ്രിൻസിപ്പാൾ, 
മെഡിക്കൽ കോളേജ്, തിരു വ ന ന്ത പുരം- 695 011 എന്ന 
വിലാസത്തിൽ അയയ്ക്കേണ്ടതാണ്. 


10 each 


- ദർഘാസ് ഫോറത്തിന്റെ വില ( നികുതിയടക്കം) - 


1. Suction blister corning glass 
2. Graft Spreading rod 
3. Electric Dermabrasser 
4 . Diamond brasser 
5. Microskin punch 
6 . Micro graft cutting scissors 
7. Micrograft holding for-ceps 
8 . Micrograft Adson for- ceps 

Epillation for-ceps 
10 . Binocular loop 
11. YORCO VDRL , Rotator 
12. Water Bath 
13. High performance Micro volume 

pipette 
14 . Multi channel pipette (12 digit ) 
15. Microderma brader 


ഒറിജിനൽ - 1,040 . 
ഡ്യൂപ്ലിക്കേറ്റ് - 520 . 


- ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും - 14 - 3 - 2011, 3 മണി. 


ദർ ഘാസ് ഫോറം സ്വീക രി ക്കുന്ന അ വ സാ ന 
തീയതിയും സമയവും 15 -3 - 2011, 2.30 മണി. 


ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 
15 - 3 - 2011, 3.30 മണി. 


[ No. 138/2010] 
No. C8-26020/2011/ MCT. 

1st February 2011 . 
Sealed competitive tenders in the printed form are 
invited for the supply of Books required for the 
Pharmaceutical Sciences, Thiruvananthapuram Medical 
College , Thiruvananthapuram. Tender should be 
superscribed Tender Numbers and addressed to the 
Principal, Medical College, Thiruvananthapuram , 
Pin - 695 011. Details can be had from this Office on 
working hours till 3. 30 p . m . 
Cost of tender form (inclusive of VAT ) : 

Original - 1,040 
Duplicate — 520 


- ഫോറങ്ങൾ തപാലിൽ വേണ്ടവർ അയയ്ക്കുന്നതിനു 
വേണ്ട തുക 50 അധികമായി അയക്കേണ്ടതാണ്. ദർഘാസ് 
ഫോറത്തിന്റെ വില ഓഫീസിൽ നേരിട്ടോ മണിഓർഡർ ആയോ 
സ്വീകരിക്കുന്നതാണ്. അല്ലാതെയുള്ള എല്ലാ അപേക്ഷകളും 
നിരസിക്കുന്നതാണ്. ഫോറത്തോടൊപ്പം മുദ്രപ്പത്രങ്ങളോ 
മറ്റേതെങ്കിലും ഡോക്യുമെന്റുകളോ അയയ്ക്കുവാൻ ആവശ്യപ്പെ 
ട്ടു കൊണ്ടുള്ളതും മേൽവിലാസം വ്യക്ത മ ല്ലാ ത്ത തു മായ 
മണിയോർഡർ നിരസിക്കുന്നതാണ്. മണിയോർഡറുകൾ വഴി 

ഫോറങ്ങൾ ആവശ്യപ്പെട്ടു കൊണ്ടുള്ള അപേക്ഷ കൾ ഈ 
ഓഫീസിൽ 5 - 3- 2011 - ന് മുമ്പ് കിട്ടിയിരിക്കണം. താമസിച്ചു 
കിട്ടുന്ന മണിയോർഡറുകൾ നിരസിക്കുന്നതാണ്. ദർഘാസ് 
ഫോറം കൈമാറാൻ പാടില്ലാത്തതും ഒരിക്കൽ അടച്ച തുക 
തിരിച്ചു കിട്ടുന്നതുമല്ല . താമസിച്ച് കിട്ടുന്ന ദർഘാസുകൾ 
യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. കൂടുതൽ 
വിവരങ്ങൾ പ്രവൃത്തി ദിവസങ്ങളിൽ ഈ ഓഫീസിൽ നിന്നും 
ലഭ്യമാണ്. 


Medical College, 
Thiruvananthapuram . 


(Sd.) 
Principal. 


TENDER EXTENSION NOTICE 

| [ No. 6/2010- 11 CNT] 
No. G - 2857/10 / CNT. 

28th February 2011 . 
The last date fixed for the receipt of tender 
No. 6/ 2010 -11/ CNT is extended to 14- 3 -2011 at 1 p . m . for 
purchasing Journals to the Library of Government Nursing 
College , Thiruvananthapuram . The opening is at 3 p . m . 
on 14 - 3 - 2011 and sale of tender will be closed on 
11 - 3 -2011 at 3 p . m . The cost of tender form is 450 and 
of duplicate copy is 225 . Further details can be had from 
the office of the undersigned . 

തിരുവനന്തപുരം ഗവ. നഴ്സിംഗ് കോളേജിന്റെ ലൈബ്രറി 
യിലേക്ക് ആവശ്യമായ ജേർണലുകൾ വിതരണം ചെയ്യുന്നതി 
നായി 4 -1- 2010 - ൽ പരസ്യപ്പെടുത്തിയ ദർഘാസ് നമ്പർ 6/ 2010 - 11 
സ്വീകരിക്കുന്ന അവസാന തീയതി 14 - 3 - 2011 ഉച്ചയ്ക്ക് 1 മണി 
വരെ ദീർഘിപ്പിച്ചതായി ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു . 
ദർഘാസുകൾ അന്നേ ദിവസം 3 മണിക്ക് ബന്ധപ്പെട്ടവരുടെ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. ദർഘാസ് ഫോറത്തിന്റെ 
വില 450 ഡ്യൂപ്ലിക്കേറ്റ് ഫാറത്തിന്റെ വില 225 ഫോറം 
വിൽപ്പന അ വ സാ നിക്കുന്ന തീയതി 11 - 3 - 2011, 3 മണി. 
കൂടുതൽ വിവരങ്ങൾക്ക് പ്രവൃത്തി ദിവസങ്ങളിൽ ഓഫീസുമായി 
ബന്ധപ്പെടേണ്ടതാണ്. 


presence of the tenderers or their authorized 
representatives who may be present at that time. 

Further details can be obtained from this Office 
during working hours. The undersigned reserves the right 
to reject any tender without assigning any reason . 

കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് താഴെപ്പറയുന്ന 
ഉപകരണങ്ങൾ വാങ്ങുന്നതിനായി മുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

- ദർഘാസ് പ്രതങ്ങൾ നിശ്ചിത തുക അടച്ച് ഓഫീസിൽ 
നിന്നും വാങ്ങാവുന്നതാണ്. ദർഘാസ് പ്രതങ്ങൾ തപാലിൽ 
ആവശ്യമുള്ളവർ 40 അധികം മണിഓർഡർ ആയി 
അയക്കേണ്ടതാണ്. മണി ഓർഡറുകൾ ദർഘാസ് വിൽപ്പന 
അവസാനിക്കുന്നതിന് 10 ദിവസം മുൻപ് ലഭിക്കേണ്ടതാണ്. 
ദർഘാസ് പ്രതത്തിന്റെ വില മടക്കി നൽകുന്നതല്ല. 

ദർഘാസ് ഫോറത്തിന്റെ വില ക്രമനമ്പർ 1 - ന് 1,872, 
ക്രമനമ്പർ 2 - ന് 1,560, ക്രമനമ്പർ 5 - ന് 832 , മറ്റുള്ളവയ്ക്ക് 
416 . 

ദർഘാസ് വിൽപ്പനയുടെ അ വ സാന തീയതിയും 
സമയവും - 15 - 3 - 2011 , 11 .30 മണി. 

- ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും- 15 - 3 - 2011 , 1 മണി. 

- ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും 
15 - 3 - 2011, 3 മണി. 

-- മുദ്രവച്ച ദർഘാസുകൾ കവറിന് മുകളിൽ ദർഘാസ് 
നമ്പർ .......................ഉപകരണത്തിന്റെ പേര്.......................... 

എന്ന 
മേലെഴുത്തോടു കൂടി പ്രിൻസിപ്പാൾ, മെഡിക്കൽ കോളേജ്, 
കോട്ടയം - 8 എന്ന വിലാസത്തിൽ 15 - 3 - 2011 - ന് മുമ്പ് 
ലഭിക്കത്തക്ക വിധം അ യ യ് ക്കേണ്ടതാണ്. നിശ്ചിത 
സമയത്തിനുശേഷം ലഭിക്കുന്നതോ അപൂർണ്ണമായതോ ആയ 
ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല. യഥാസമയം ലഭ്യമായ 
ദർഘാസുകൾ നിശ്ചിത സമയം തുറക്കുന്നതാണ്. 

- വിശദ വിവരങ്ങൾ ദർഘാസ് പത്രത്തിനോടൊപ്പം 
ലഭ്യമാണ്. യാതൊരു കാരണവും കാണിക്കാതെ ദർഘാസുകൾ 
നിരസിക്കുവാനുള്ള അധികാരം പ്രിൻസിപ്പാളിൽ നിക്ഷിപ്തമാണ്. 

LIST OF ITEMS 


Government College of Nursing. 
Thiruvananthapuram . 


(Sd.) 
Principal. 


TENDER NOTICE 


SI. 


Tender No. 


Name of 
Equipment 


No . 


Quantity 
1 No. 


| 1 ,, 


No . C5-18243/2010 / MCK . 

31st January 2011 . 
Sealed competitive tenders are invited for the 
purchase of following equipments to Medical College , 
Kottayam. 

Tender forms can be had from this Office on 
payment of ........................prescribed cost in Cash or 
Money order. No other modes of remittance will be 
entertained . Those who required tender forms by post, a 
sum of 40 will be added towards postage charges . 
Money orders should reach this office at least 10 days 
prior to the closing date of tender sales. Cost of tender 
forms will not be refunded . 

| Cost of tender form - 1 ,872 for Sl . No. 1 , 
1 , 560 for Sl . No . 2 , 832 for Sl . No. 5 and 
416 for others. 

Last date and time of sale of tender form 
15 -3 -2011, 11.30 a. m . 

Due date and time for submission of tender 
15-3 -2011, 1 p . m . 

- Date and time of opening of tender - 15- 3 - 2011, 
3 p. m . 

The duly signed tenders superscribed on the 
- envelope as Tender No ..................... for the Purchase of 
addressed to the " Principal, Medical College , Kottayam -8 
should reach this office on or before 15 - 3 -2011. Tenders 
received late will not be entertained . The duly received 
tenders will be opened at the stipulated time in the 


3 Nos. 


1 No. 


1 C5/18243/2010 / MCK (1) EMG/EP System 
2 C5/18243 / 2010 / MCK (2 ) Digital EEG 

System 
3 C5/ 18243 /2010 //MCK (3 ) Examination 

Spot light 
4 C5/ 18243 /2010 / MCK ( 4) Q switched 

ND Yag Lazer 
5 C5/18243 /2010 / MCK (5 ) Instruments 

for O & G 
6 C5/18243 /2010 / MCK (6) Urine 

Manipulator 
- 7 C5/ 18243 /2010 / MCK ( 7) Surgical 

Instruments 


1 No. 


Govenment Medical College , 
Kottayam . 


| ( Sd.) 
Principal. 


TENDER NOTICE 


No. C5 - 783 /2011/ MCTCR . 


- 5th February 2011 . 


Sealed competitive tenders in the prescribed forms 
are invited for the supply of the following items required 
for Various Departments of Medical College, Thrissur. 
Tender No. and 

Name of 
No. Name of Item 

Department 


- ദർഘാസുകൾ ലഭിക്കേണ്ട അവസാന തീയതിയും 
സമയവും 15- 3- 2011, 1 മണി. 

ദർഘാസുകൾ തുറക്കുന്ന അ വ സാന തീയതിയും 
സമയവും 15 - 3- 2011, 3 മണി. 

ദർഘാസ് ഫോറങ്ങളും കൂടുതൽ വിവരങ്ങളും 
പ്രിൻസിപ്പാൾ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, തൃശ്ശൂർ, 
എം . ജി . കാവ്- 680 596 - ൽ നിന്നും ലഭ്യമാണ്. ദർഘാസ് 
ഫോറം തപാലിൽ ആവശ്യമുള്ളവർ 50 തപാൽ ചാർജ്ജ് 
അധികമായി ഓരോ ദർഘാസിനും മണി ഓർഡർ ആയി 
അയയ്ക്കേണ്ടതാണ്. 


Sl. 


Microbiology 


1 67 /2010 -11/MCTCR — Biological 

Kits 
2 68/ 2010 -11/MCTCR — Multigym , 


Govenment Medical College , 
Thrissur. 


Physical 
Education 


( Sd.) 
Principal. 


- etc . 


Cost of tender form : 
Original — 1, 040 for Sl. No. 1 and 416 for 

- Sl. No. 2 . 
| Duplicate - 520 for Sl. No. 1 and 208 for 

- Sl. No . 2 . 
Closing date and time of tender sale by Money 
Order - 5-3 -2011 , 4 p. m . 

Closing date and time of tender sale by cash 
14- 3- 2011, 4 p . m . 

Last date and time for receipt of sealed tender 
15 -3- 2011 , 1 p . m . 

Date and time of opening of tender - 15 - 3 - 2011, 
3 p . m . 

The tender forms and further details such as 
specification , general conditions, etc. can be had from the 
office of the Principal , Medical College , Thrissur -680 596 . 
Those who wish to get the tender form by post should 
send 50 extra by Money order towards postage for each 
tender. 

ത്യശ്ശൂർ മെഡിക്കൽ കോളേജിലെ വിവിധ 
ഡിപ്പാർട്ടുമെന്റുകളിലേക്ക് ആവശ്യമായ താഴെ പറയുന്ന 
ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിന് മത്സരസ്വഭാവമുള്ള 
മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
കമ 

ദർഘാസ് നമ്പരും ഡിപ്പാർട്ടുമെന്റ് 
നമ്പർ ഉപകരണത്തിന്റെ പേരും 

67/ 2010 - 11/ എം സി ടി സി ആർ - മൈക്രോ 
ബയോളജിക്കൽ കിറ്റ്സ് 

ബയോളജി 
68 / 2010 - 11 / എം സി ടി സി ആർ - ഫിസിക്കൽ 
മൾട്ടിജിം മുതലായവ 

എഡ്യൂക്കേഷൻ 


TENDER EXTENSION NOTICE 
No. S2/ 18289/2010 /MCC . 

9th February 2011 . 
Sealed and competitive tenders in the prescribed 
forms are invited from the manufacturers of authorized 
distributors for the supply of various Medias for 
Department of Microbiology of Medical College , 
Kozhikode . 
Cost of tender form : 

Original - 624. 
Duplicate - 312 . 

By Post - 655 . 
Last date for receipt of Money Order and request for 
tender form by post — 7 - 3 - 2011 , 3 p . m . 

Date up to which the rates are to be firm — 30 -6 -2011 . 

Address from whom the tender form and to whom 
- the tender is to be submitted Principal, Medical College, 
Kozhikode , Kerala -673 008 . 

The envelop containing the tenders should 
superscribed as Tender No. S2 / 18289 /2010 /MCC for the 
supply of various Medias for the Department of 
Microbiology due on 14 -3 - 2011, 11 a . m . and should be 
addressed to the Principal, Medical College, 
Kozhikode-673 008. Belated tenders will not be accepted . 
Last date of sale of tenders will be 14 -3 - 2011, 11 a . m . Sale 
of tenders by post will be closed on 7 - 3 - 2011. The 
tenders will be opened at 11. 30 a. m . on 14 - 3 -2011 in the 
presence of such tenderers or their authorized 
representives who may be present at the time. 

Intending tenders can obtain tender forms directly or 
by registered post on payment by money order from the 
Principal, Medical college , Calicut. Tender forms are not 
transferable . Cheque , Draft, Postage Stamps etc . will not 
be accepted towards the cost of tender forms. 

Each tenderers should send along with an agreement 
signed and executed in Kerala Govt. Stamp Paper worth 

100 and EMD @ 1 % of the total cost of the items 
tendered for. Rate should be quoted in Indian Rupees 


ദർഘാസ് ഫോറത്തിന്റെ വില : 

അസ്സൽ ക്രമനമ്പർ 1- ന് 1,040, ക്രമനമ്പർ 2 - ന് 416. 

പകർപ്പ് ക്രമനമ്പർ 1- ന് 520, ക്രമനമ്പർ 2 - ന് 208. 
- ദർഘാസ് ഫോറം തപാലിൽ ലഭിക്കുന്ന അവസാന 
തീയതിയും സമയവും --5 - 3- 2011, 4 മണി. 

ദർഘാസ് ഫോറം വിൽപ്പന അവസാനിക്കുന്ന തീയതിയും 
സമയവും - 14 - 3 - 2011 , 4 മണി. 


(1) 


(3 ) 


500 gm x 1 
500 gm x 1 
500 gm x 30 
500 gm x 30 
500 gm x 30 
500 gm x 8 


500 gm x 1 


- 6 Hug Leifsun Glucose media 

7 Lysine Iron Agar 
- 8 Mc Conckeys agar 
| 9 Mueller Hinton agar 
- 10 Peptone (Qualegens) 

11 Triple Sugar Iron media 
12 Wilson & Blair Bismuth 

Sulphate agar 
13 Xylose Lysine Deoxycholate 

(XLD ) agar 
14 LJ medium base 
15 Bact/ALERT FA bottles for 

Blood culture 
16 Bact/ ALERT MP bottles for 

AFB culture 
17 MB/Bac T antibiotic supplement + 

reconstitution fluid 


500 gm x 1 
500 x 5 


240 


1 pack 


Medical College, 
Kozhikode . 


( Sd.) 
Principal. 


only . The tender without the required Earnest Money 
Deposit and agreement and not satisfying the other 
tender conditions are liable to reject without any notice . 
Duplicate copy of the tender forms can be obtained on 
payment. Samples for the quoted items should be 
submitted on demand . 

Further details can be had from the office of the 
Principal, Medical College, Kozhikode during working 
hours. 
- കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കാ 
ബയോളജി വിഭാഗത്തിലേക്ക് വിവിധ മീഡിയകൾ വിതരണം 
ചെയ്യുന്നതിലേക്ക് നിർമ്മാതാക്കളിൽ നിന്നും അംഗീകൃത 
വിതരണക്കാരിൽ നിന്നും മുദ്രവച്ച മത്സരാടിസ്ഥാനത്തിലുള്ള 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
ദർഘാസ് ഫോറത്തിന്റെ വില : 

അസ്സൽ- 624. 
പകർപ്പ് - 312 . 

തപാൽ വഴി - 655. 
വില നിജമായിരിക്കേണ്ട തീയതി- - 30-6- 2011. 

ദർഘാസുകൾ എസ്. 2 / 18289/ 2010 / എംസിസി എന്ന 
മേലെഴുത്തോടുകൂടി പ്രിൻസിപ്പാൾ, മെഡിക്കൽ കോളേജ്, 
കോഴിക്കോട്-673 008 എന്ന വിലാസത്തിൽ അയയ്ക്കേണ്ടതാണ്. 
14 - 3 - 2011, 11 മണിക്കുശേഷം ലഭിക്കുന്ന ദർഘാസുകൾ 
സ്വീകരിക്കുന്നതല്ല. ദർഘാസുകൾ 14 - 3 - 2011 രാവിലെ 11. 30 - ന് 
ദർ ഘാസുകാരന്റെ യോ അംഗീകൃത ഏജന്റിന്റെ യോ 
സാന്നിദ്ധ്യത്തിൽ തുറക്കപ്പെടും. 

- ദർഘാസ് ഫോറങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് 
പ്രിൻസിപ്പാളിന്റെ ഓഫീസിൽ നിന്നും 7 - 3 - 2011- നോ അതിന് 
മുൻപോ മണിയോർഡർ അയയ്ക്കുന്നപക്ഷം രജിസ്ട്രേഡ് 
തപാൽ മുഖേനയും ലഭ്യമാണ്. ദർഘാസ് ഫോറങ്ങളുടെ വില 
യായി മണിയോർഡർ ഒഴികെ ചെക്ക്, ഡ്രാഫ്റ്റ്, പോസ്റ്റൽ 
സ്റ്റാമ്പ് മുതലായവ സ്വീകരിക്കുന്നതല്ല . ദർഘാസ് ഫോറങ്ങൾ 

കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല. 
- 100 വിലയുള്ള കേരള മുദ്രപത്രത്തിൽ നിശ്ചിത 
മാതൃകയിലുള്ള സമ്മതപത്രം 1 % നിരതദ്രവ്യത്തോടുകൂടി 
ദർഘാസിന്റെ കൂടെ സമർപ്പിക്കേണ്ടതാണ്. വിലകൾ ഇൻഡ്യൻ 
രൂപയിൽ രേഖപ്പെടുത്തേണ്ടതാണ്. ആവശ്യപ്പെടുന്നപക്ഷം 
പരിശോധനകൾക്കായി സാമ്പിളുകൾ ഹാജരാക്കേണ്ടതാണ് 
പണം അടയ്ക്കുന്നപക്ഷം ഡ്യൂപ്ലിക്കേറ്റ് ദർഘാസ് ഫോറങ്ങൾ 
ലഭിക്കുന്നതാണ്. 

നിബന്ധനകൾ പാലിക്കപ്പെടാത്ത ദർഘാസുകൾ 
യാതൊരു മുന്നറിയിപ്പും കൂടാതെ നിരസിക്കുന്നതാണ്. കൂടുതൽ 
വിവരങ്ങൾ പ്രസ്തുത ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 

LIST OF MATERIALS 
Name of Items 

Quantity 
No . and Specification 

Required 
- (1 ) - ( 2) 

- (3 ) 


1 
2 
3 
4 
5 


Agar Powder (Agar -agar) 
Beef extract Powder 
Blood agar base no 2 
Bram Heart Infusion Broth 
Glucose broth 


500 gm x 30 
500 gm x 10 
500 gm x 30 
500 gm x 20 
500 gm x 4 


